Regn . No . KERBIL /2012/ 45073 
dated 5 -9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കര 


രള സർക്ക 
NMENT OF 


മാർ 


S 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


24th September 2013 
2013 സെപ്റ്റംബർ 24 


Vol. II 


THIRUVANANTHAPURAM, TUESDAY 


No . 


വാല്യം 2 [ 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


| 2nd Aswina 1935 
1935 ആശ്വിനം 2 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


ഉള്ള തുറമുഖ ഡയറക്ടറേറ്റിൽ സമർപ്പിക്കേണ്ട അവസാന 
സമയം 30 -9 - 2013 , 11 മണിവരെ. അന്നേ ദിവസം 11.30 മണിക്ക് 
ടെണ്ടർ തുറന്ന് പരിശോധിക്കുന്നതായിരിക്കും. 


PORT DEPARTMENT 

RE - TENDER EXTENSION NOTICE 
No. D1-5266/2012/ 1DP. 

29th August 2013 . 
Re- tender No. 11/2013 - 14 Inviting online bids for 
Conducting Feasibility Study for Establishing Offshore 
Wind Farms in Kerala State has been extended upto 
30 - 9 -2013. The bid submission is allowed only through 
our e - tender website . (keralaports. abcprocure . com ). The 
tender forms available for download from the above site . 
The tenders can be submitted upto 11 a.m . on 30 -9 -2013. 
and will be opened at 11. 30 a .m . on the same day at 
Directorate of Ports . 

All the conditions mentioned in the Original 
Re-tender Notice will remain applicable . 


- പുനർ ദർഘാസ് നമ്പർ 11 / 2013 - 14 എന്ന ദർഘാസ് 
നമ്പറിലുള്ള എല്ലാ നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും 
മാറ്റമില്ല . 

(Sd.) 
Directorate of Ports, 

Director of Ports . 
Valiyathura, 

( For and on behalf 
Thiruvananthapuram . of the Governor of Kerala ). 


RE - TENDER NOTICE 


പുനർ ദർഘാസ് നമ്പർ 11 / 2013 - 14 പ്രകാരം തുറമുഖ 
വകു പ്പിൽ “ Offshore Wind Farms സ്ഥാപിക്കു ന്ന തിന് 
സാധ്യത പഠനം നടത്തുന്നതിലേക്ക് ഇ - ടെണ്ടർ മുഖാന്തിരം 
ക്ഷണിച്ച് ദർ ഘാ സു കൾ സമർപ്പി ക്കേണ്ട അ വ സാന 
തീയതി 30 - 9 - 2013 വരെ നീട്ടി യി രി ക്കു ന്നു . website . 
( keralaports.abcprocure. com). ദർഘാസ് പ്രമാണങ്ങളും മറ്റ് 
വിവരങ്ങളും മേൽപ്പറഞ്ഞിരിക്കുന്ന സൈറ്റിൽ നിന്നും ഇപ്പോൾ 
ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇ - ടെണ്ടർ വലിയതുറയിൽ 


| [ No. 13/2013 - 14 ] 
No, C2 -1003/2010/DP. 

27th August 2013. 
Director of Ports , Directorate of Ports , Valiyathura 
Vallakkadavu P . O ., Thiruvananthapuram -695 008 invites 


online bids for appointing consultant to study the 
feasibilities of transportation of inflammable LPG , 
petroleum products , furnace oil etc. and dangerous 
materials through inland and coastal waterways and give 
techno -commercial project report on same. The bid 
submission is through our e - tender website only 
(www .keralaports.abcprocure.com ). 

E . M .D - X 10, 000 or 1 % of the estimated project cost 
as assessed by the Consultant, whichever is higher. 

- Cost of tender form - { 400 (including tax ). 

| Downloading of bid documents - 31 - 8- 2013 to 
25- 9- 2013 upto 10 . 30 a. m . 

Last date and time for receipt of bid in the e -tender 
website - 25- 9 -2013 upto 11 a. m . 

| Opening of tender - At 11 . 30 a . m . on 25 - 9 - 2013 at 
Port Directorate , Valiathura , Trivandrum . 

For details and method of bid submission , 
please visit — www .keralaports .abcprocure. com 

OR 
Contact Capt . - Hari Achutha Varrier, Deputy 
Director of Ports at email havarrier @ gmail . com . 
Phone No. 9847017168 ( mobile), 04712500438 (Office ) 

ഉൾ നാ ടൻ ജല ഗതാഗതം വഴി എൽ. പി . ജി . 
പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഫർണസ് ഓയിൽ തുടങ്ങിയവ 
കൊണ്ടു പോകുന്നതിന് സാധ്യതാ പഠനം നടത്തുന്നതിനു 
വേണ്ടി കൺസൾട്ടന്റിനെ നിയ മി ക്കു ന്ന തിന് തുറമുഖ 
ഡയറക്ടർ, തുറമുഖ ഡയറക്ടറേറ്റ്, വലിയതുറ, വള്ളക്കടവ് 
പി . ഒ ., തിരുവനന്തപുരം- 695 008 ഓൺലൈൻ ദർഘാസുകൾ 
ക്ഷണിക്കുന്നു. ദർഘാസുകൾ ഓൺലൈൻ വഴിയാണ് സമർപ്പി 
ക്കേണ്ടത്. 

നിരതദ്രവ്യം - 10 ,000 അല്ലെങ്കിൽ കൺസൾട്ടന്റ് 
നിർണ്ണയിച്ച പ്രോജക്റ്റ് കോസ്റ്റിന്റെ ഒരു ശതമാനം ( ഇവയിൽ 
വലുത്). 

ദർ ഘാസ് ഫോറ ത്തിന്റെ വില - - { 400 ( നി കു തി 
ഉൾപ്പെടെ). 

ദർഘാസുകൾ ലഭ്യമാകുന്നത് - 31- 8 -2013 മുതൽ 25- 9 - 2013, 
10 .30 മണിവരെ. 

ദർ ഘാ സു കൾ സമർപ്പി ക്കു ന്ന തി നുള്ള അ വ സാന 
തീയതിയും സമയവും -- 25- 9 - 2013, 11 മണി വരെ. 

ദർഘാസുകൾ തുറക്കുന്നത് - 25 - 9- 2013 -ാം തീയതി 11.30 
മണിക്ക് തുറമുഖ കാര്യാലയം, വലിയതുറ, തിരുവനന്തപുരം. 

ബിഡ് സമർപ്പിക്കുന്നതിനും മറ്റു വിവരങ്ങളും അറിയുന്ന 
തിനായി താഴെ പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക 
www .keralaports .abcprocure .com 


OR 


ക്യാപ്റ്റൻ ഹരി അച്ചു തവാരിയർ, തുറമുഖ ഡെപ്യൂട്ടി 
ഡ യ റ ക് ട ർ , ഇ . മ യി ൽ havarrier @ gmail . com 
ഫോൺ 9847017168 ( മൊബൈൽ), 04712500438 (ഓഫീസ്). 


Directorate of Ports , 
Valiyathura, 
Thiruvananthapuram . 


( Sd .) 
Director of Ports . 


